© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. IX Thiruvananthapuram, 
Tuesday 


1942 അഗ്രഹായനം 17 


2020 ഡിസംബര്‍ 8 
8th December 2020 


1196 വൃശ്ചികം 23 
23rd Vrischikam 1196 


നമ്പര്‍ 


48 


No. 
17th Agrahayana 1942 








PART III 


Industries Department 


പാലക്കാട്‌ ജില്ലാ വയവസായ ക്രേന്ദ്രം ജനറല്‍ 
മാനേജരുടെ നടപടിക്രമം 
(ഹാജര്‍ .: രാജ്മോഹന്‍, ജി.) 

mae DICPKD/398 /2020-V 2. 2020 ഒക്ടോബര്‍ 18. 


വിഷയം--കൈത്തറി-മന്ദത്തുമുറി കൈത്തറി നെയ്ത്ത്‌ 





സംഘം ക്ലിപ്തം നമ്പര്‍ 111-1, കുഴല്‍മന്ദം, 
പാലക്കാട്‌--രജിസ്‌ട്രേഷന്‍ റദ്്‌ ചെയ്ത്‌ 


ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 


വായന--(1) 17 -9-2020-ഠം തീയതിയിലെ സംഘം 
ലിക്വിഡേറ്ററുടെ SCI/HL/PKD/Liq./2020 


നമ്പര്‍ കത്ത്‌. 


(2) 18-5-1998-00 തീയതിയിലെ ഈ ഓഫീസിലെ 


2/3171/1998 നമ്പര്‍ ഉത്തരവ്‌. 


(൫) -12-2007-ാം തീയതിയിലെ ഈ ഓഫീസിലെ 
2/3171/1998 നമ്പര്‍ ഉത്തരവ്‌. 


(൭ സംഘം ലിക്ചവിഡേറ്ററുടെ 17-9-2020-90 
തീയതിയിലെ 501111./211/1.19./2020 
നമ്പര്‍ നടപടിക്രമം. 


Gaz. No. 48/2020/DTP/(Industries). 


മന്ദത്തുമുറി കൈത്തറി നെയ്ത്ത്‌ സംഘം ക്ലിപ്തം നമ്പര്‍ 
12111, കുഴല്‍മന്ദം, പാലക്കാട്‌ എന്ന സംഘം 25-3-1961-ാ൦ 
തീയതിയില്‍ രജിസ്റ്റര്‍ ചെയ്ത്‌ പ്രവര്‍ത്തനം ആരംഭിച്ച 
കൈത്തറി സഹകരണ സംഘമാണ്‌. സംഘം പ്രവര്‍ത്തന 
രഹിതമായതിനാല്‍ സംഘം ലിക്വിഡേഷനിലാക്കി 
ഉത്തരവായെങ്കിലും സംഘം പുനരുദ്ധാരണാര്‍ത്ഥം 19-4-2003-90 
തീയതിയില്‍ ലിക്വിഡേഷന്‍ ഓര്‍ഡര്‍ റദ്‌ ചെയ്തു 
ഉത്തരവാകുകയും 6 മാസ കാലയളവിലേക്ക്‌ അഡ്മിനിസ്ട്രേറ്റീവ്‌ 
കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. എന്നാല്‍ 
അഡ്മിനിസ്ട്രേറ്റീവ്‌ കമ്മിറ്റി നിശ്ചിത കാലയളവില്‍ പുനരുദ്ധാരണ 
പ്രവര്‍ത്തികള്‍ കൈക്കൊള്ളാത്തതിനാല്‍ 19-1-2005-ഠഠ൦ തീയതി 
യിലെ ഉത്തരവ്‌ പ്രകാരം സംഘം നടത്തിപ്പിനായി 
അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കുകയും ചെയ്തു. സംഘം 
പുനരുദ്ധാരണത്തിനോ ഭരണസമിതി തെരഞ്ഞെടുപ്പ്‌ 
നടത്തുന്നതിനോ അഡ്മിനിസ്ട്രേറ്റര്‍ക്കും കഴിയാത്ത 
സാഹചര്യത്തില്‍ 65 എന്‍ക്വയറി പ്രകാരമുള്ള റിപ്പോര്‍ട്ടിന്റെ 
അടിസ്ഥാനത്തില്‍ വായന (3) പ്രകാരം 6-12-2007-ാഠ 
തീയതിയില്‍ സംഘം സമാപ്തികരിക്കുന്നതിന്‌ വീണ്ടും 


ഉത്തരവാക്കി. 


155 


8th Dec. 2020] 


INDUSTRIES DEPARTMENT 


40 





ലിക്വിഡേറ്റര്‍ 6-6-2002-ാം തീയതിയില്‍ ചാര്‍ജ്ജ്‌ 
എടുക്കുകയും സംഘത്തിലെ അവസാന ബാലന്‍സ്‌ ഷീറ്റ്‌, 
ഓഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌, ലഭ്യമായ ക്ലെയിമുകള്‍ എന്നിവയുടെ 
അടിസ്ഥാനത്തില്‍ സംഘത്തിന്‌ ലഭിക്കുവാനുള്ളത്‌ സംഘത്തിന്‌ 
മൂതല്‍ കൂട്ടുകയും സംഘത്തില്‍ നിന്നും കൊടുത്തു 
തീര്‍ക്കുവാനുള്ളതില്‍ ഫണ്ടിന്റെ അഭാവത്തില്‍ കേരള 
സംസ്ഥാന സഹകരണ ബാ, കുഴല്‍മന്ദം ശാഖയിലുള്ള 
ക്യാഷ്‌ ക്രെഡിറ്റ്‌, മാര്‍ജിന്‍ മണി ലോണ്‍, 1101 ലോണ്‍ 
നല്‍കുവാനുള്ള തുക എന്നിവയും, അംഗങ്ങളുടെ ഓഹരി, 
ജീവനക്കാരുടെ വേതനം ഒഴികെ ബാക്കി എല്ലാം കൊടുത്തു 
തീര്‍ക്കുകയും, ബാങ്കിന്റെ വായ്പകള്‍ എഴുതി തള്ളുന്നതിനായി 
ബാങ്കിന്റെ റീജിയണല്‍ ഓഫീസിലേക്ക്‌ കത്ത്‌ നല്‍കുകയും 
ചെയ്തിട്ടുണ്ട്‌. സംഘത്തില്‍ ഇതുവരെ സ്വീകരിച്ച നടപടികള്‍ 
അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ഒരു പൊതുയോഗം 


വിളിച്ചു ചേര്‍ത്തെങ്കിലും ആരും പങ്കെടുക്കാത്തതിനാല്‍ സംഘം 


156 


സമാപ്തിീകരിച്ച്‌ വായന (4) പകാരം ഉത്തരവാക്കി 
സമര്‍പ്പിക്കുകയും ചെയ്തിട്ടുണ്ട്‌. മേല്‍ പ്രസ്താവിച്ചതിന്റെ 
അടിസ്ഥാനത്തില്‍ സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ റദ്ദാക്കികൊണ്ട്‌ 


ഉത്തരവാകേണ്ടതുണ്ട്‌. ആകയാല്‍ ഉത്തരവ്‌. 


ഉത്തരവ്‌ 





മേല്‍ സാഹചര്യത്തില്‍ മന്ദത്തുമുറി കൈത്തറി നെയ്ത്ത്‌ 
സംഘം ക്ലിപ്തം നമ്പര്‍ 111-1, കുഴല്‍മന്ദം, പാലക്കാട്‌ എന്ന 
കൈത്തറി സഹകരണ സംഘത്തിന്റെ ലിക്വിഡേഷന്‍ നടപടികള്‍ 
പൂര്‍ത്തീകരിച്ച സാഹചര്യത്തില്‍ ടി സംഘത്തിന്റെ 
രജിസ്ട്രേഷന്‍ കേരള സഹകരണ നിയമം 1969 വകുപ്പ്‌ 74 


പ്രകാരം റദ്ദാക്കി കൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സംഘത്തിന്റെ റെക്കാര്‍ഡുകള്‍ 3 വര്‍ഷക്കാലം 


സൂക്ഷിക്കേണ്ടതാണ്‌. 
ജില്ലാ വ്യവസായ ക്രേന്ദം, (ഒപ്പ്‌) 


പാലക്കാട്‌. ജനറല്‍ മാനേജര്‍. 


